Kerala Gazette No. 7 dated 12th February 2008 . 
PART III 


IRRIGATION DEPARTMENT 


PRE -QUALIFICATION TENDER NOTICES 


(1) 
No. P. Q . 4 /S . E .I. C . C ./2007 -08 . 


23rd January 2008 . 


|| 


The Superintending Engineer, Irrigation Central Circle , 
Thrissur on behalf of the Governor of Kerala invites bids for 
Pre-qualification and competitive tender for award ofwork in 
separate sealed covers for the following work from 
Registered ‘ A ’ Class contractors/firms of Kerala Irrigation 
Department/K . P.W .D ., who are financially stable . Intending 
contractors/ firms should have previous experience of 
completing at least one single work for an amount of 50 % 
estimate value of the work intended to be executed . 


|| 


P. Q . Number — 6 /S .E .I.C .C ./2007 -08 . 
Name of work — TRP -ASE -Reformation of damaged sea 

wall for a length of 800m between C .P . 3976 and 

3980 at Anchangadi in Kodungallur Taluk . 
Estimate P.A .C . — Rs. 3,35,00 ,000 
E .M .D . — Rs. 50 ,000 
Time of completion — 15 Months . 

Minimum amount of the completion Certificate , obtained 
from the agreement executing authority , for a single work 
executed within the last 5 years — Rs. 1,67 ,50 ,000 . 

Date and time of sale of tender forms — 18 -2 -2008 , 11 a .m . 
to 22 -2 - 2008 , 4 p .m . 

Last date and time of receipt of tender (By Regd . post 
only ) — 1-3 - 2008 upto 1 p.m . 

Opening date and time of tender form (P. Q . bids only) 
1-3 - 2008 , 3 p.m . 


The following are the essential plants and equipments 

required for the construction 
1. Crane 5 T boom length 80’- 110 - 2 Nos. 
2 . Excavator 

2 Nos. 
3. Pneumatic Drill 

2 Nos . 
4 . Air compressor 

2 Nos. 
5 . Jack hammer 

4 Nos. 
6 . Tippers 

10 Nos. 
Generator set 

1 No. 
8 . Total station 

1 No. 
9 . Welding plant 

- 1 No. 
Any clarification required as regard to this tender can be 
obtained from the undersigned . (Phone No. 0487 -2332465 ) 

Conditions 
Registered ‘ A ’ Class contractors /firms in Kerala 
Irrigation Department or KPWD who have experience in 
carrying out large works and who consider themselves capable 
of carrying out the work may obtain Pre - qualification 
documents and the tender documents from the office of the 
undersigned on any working day between 11 a .m and 4 p .m . 
as detailed above on payment of Rs. 4 , 000 + VAT in cash 
directly. Those who require further copies of the documents 
may pay Rs. 2 ,000+ VAT for each additional copy. 

Prospective contractors/firms should have completed 
at least one work of 50 % estimate value of the work now 
tendered ,within the last five years. A certificate to this effect 
from the agreement executing authority of the completed work 
shall invariably be submitted along with the application for 
P . Q . documents and Tender Documents , failing which the 
P . Q . Documents will not be issued to him . The certificate 
should contain the details such as, Name ofwork , Agreement 
No., date of starting the work , Date of completion , Time of 
completion as per orginal agreement, Estimate /Revised 
estimate amount of the work . The contractors/ firm should 
attach an affidavit along with the P. Q . documents stating 
whether or not any works carried out by him or them were 
terminated due to his/their fault . 

The P .Q . Documents and tender Documents will not be 
issued after 1 p .m on last issue date under any circumstances . 
The duly filled up Pre - qualification Documents 3 Nos., (one 
No. orginal and two duplicate ) along with E .M . D . and 
preliminary agreement in one sealed cover and tender for work 
in another sealed cover, writing clearly over the cover 
specifying whether it contains P. Q . documents/tender 
documents with name ofbidder and name of work and then 
enclosing these two covers in a single cover duly superscribing 
the name of work and name of contractor and send the same 
by registered post/speed post (courier will not be accepted ) 
so as to reach the office of the undersigned before 1 p .m . on 


The Project includes the following principalwork items: 


1 . Earth work excavation 

15800 m3 
2 . Geo -fabric filter 

20800 m2 
3. Rubble 50 kg - 150 kg - 14874 m3 
4 . Rubble 30 kg – 100 kg 

6800 m3 
The 9 mm 4 strand polymer rope gabion of various sizes 
required for the work will be supplied departmentally and 
cost recovered . In case any hindrance occurs in the supply of 
gabion boxes, the contractor is bound to supply the required 
number and size ofpolymer rope gabions on instruction from 
the Executive Engineer. No tender excess is admissible for 
the cost of gabion boxes. 


പ്രവർത്തിയുടെ പേര് - ടി . ആർ. പി . - ക ട ലാ ക മണ 

നിരോധന പണികൾ- കൊടുങ്ങല്ലൂർ താലൂക്കിലെ സി . പി . 
3976 - നും 3980 - നും ഇടയിൽ 800 മീറ്റർ നീളത്തിൽ 
കേടുവന്ന കടൽ ഭിത്തിയുടെ പുനരുദ്ധാരണം. 


അടങ്കൽ തുക - രൂപ 3,35 ,00,000 
നിരതദ്രവ്യം - രൂപ 50,000 
പ്രവ്യത്തി തീർക്കേണ്ട കാലാവധി 15 മാസം. 

അപേക്ഷകർ സമർപ്പിക്കേണ്ട ലഭിച്ച കംപ്ലീ ഷ ൻ 
സർട്ടിഫിക്കറ്റിൽ (എഗ്രിമെന്റ് അധികാരിയിൽനിന്നും) കഴിഞ്ഞ 
അഞ്ച് വർഷ ത്തി ന ള ളിൽ ഒറ്റപവ്യ ത്തിയായ് തീർ ത്ത 
പ്രവൃത്തിയുടെ കുറഞ്ഞ തുക - രൂപ 1,67,50,000 

- ദ ർ ഘാസ് ഫാറ ങ്ങ ളുടെ വിൽപ്പ ന തീയതിയും 
സമയവും - 18 - 2 - 2008 രാവിലെ 11 മണി മുതൽ 22 - 2 - 2008 
വൈകുന്നേരം 4 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന ( രജിസ്റ്റേർഡ് തപാലിൽ മാത്രം) 
തീയതിയും സമയവും - 1- 3 - 2008 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ( പി . ക്യു . 
ബിഡ് മാത്രം) - 1 -3 - 2008 വൈകുന്നേരം 3 മണി. 


the last date fixed for receipt. The P. Q . documents and Tender 
Documents received after the timenotified above will not be 
considered under any circumstances. The tenders received 
after the stipulated date and time due to postal delays or any 
other reason will not be considered . The department shall not 
be responsible for postal delays. Tender through courier 
service /directly will not be accepted . The Department 
reserves the right to deny pre - qualification to any of the 
applicants and to reject the tender submitted by any of the 
applicant without assigning any reason thereto . If the last 
date of receipt of the tender happens to be a holiday , tenders 
will be received upto the stipulated time on the nextworking 
day . Preliminary agreement on stamp paper worth Rs. 50 duly 
filled up and signed and sufficient Earnest Money Deposit 
duly pledged in favour of Superintending Engineer, Irrigation 
Central Circle , Thrissur, should be enclosed along with the 
Pre - qualification documents in sealed cover for the work . 
Tenders received without the above mentioned documents 
shall summarily be rejected . 

The pre- qualification documents alone will be opened 
on the PQ bid opening date. After evaluation in the office of 
the undersigned the same will be submitted to the Chief 
Engineer for approval and final selection by the 
Pre - qualification Committee ofChief Engineers . Only those 
tenders for works, submitted by contractors/ firmswho are pre 
qualified by the Chief Engineer s Committee shall be opened 
and scrutinized later on . Tenders of works of contractors / 
firms who have not been pre - qualified will be summarily 
rejected without opening and the unopened tenders will be 
returned to the tenderers on proper receipt. 

The date and time of opening of tenders of work of 
contractors/firmswho are pre - qualified will be intimated to 
the concerned well-in advance. Besides security deposit, 10 % 
Bank Guarantee should be submitted by the selected bidder at 
the time of executing agreement. One percent of the value of 
work done shall be recovered and released to the Kerala 
Construction Workers Welfare Fund from each bill at the time 
of payment. The Kerala Value Added Tax Act, 2003 and the 
Kerala Value Added Tax Rules, 2005 shall be applicable to 
these works contracts . All the conditions contained in 
GO ( P ) No. 84 /97 dated 19 - 8 - 1997, G. O . ( P ) No. 13/98/PWD 
dated 21- 2 - 1998 and G . O . (Ms) No. 43/ 99 /IRD dated 
9 -6 - 1999 and other rules prevailing with regard to tender for 
works in Irrigation Department and public works Department 
will be applicable for this tender also . 

കേരള ഗവണ്ണർക്കു വേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ജലസേചന മദ്ധ്യമേഖല ,തൃശ്ശൂർതാഴെ വിവരിക്കുന്ന പ്രവർത്തി 
മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും പ്രവർത്തി ക്കു മു ളള 
മത്സരസ്വഭാവ മു ളള ദർഘാസുകൾ താഴെ സൂചിപ്പിക്കുന്ന 
പ്രവർത്തിഏറ്റെടുത്ത് നടത്തുന്നതിൽ പരിചയ സമ്പന്നരും 
സാമ്പത്തിക ശേഷിയുള്ളവരും കേരള ജലസേചന വകുപ്പി 
ലേയോ/ പൊതുമരാമത്ത്വകുപ്പിലെയോ എ ക്ലാസ്സ് രജിസ്ട്രേ 
ഷനുളളവരും താഴെ വിവരിക്കുന്ന പ്രവർത്തിയുടെ അടങ്കൽ 
തുകയുടെഅമ്പതു ശതമാനം എങ്കിലും അടങ്കൽതുകയ്ക്കുളള 
ഒറ്റ പ്രവർത്തി കഴിഞ്ഞ അഞ്ചുവർഷത്തിനുളളിൽ തൃപ്തികര 
മായി ചെയ്തുതീർത്തിട്ടുള്ളവരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവരിൽനിന്നുംക്ഷണിച്ചുകൊള്ളുന്നു . 

- പി . ക്യൂ . നമ്പർ, 6/എസ് . ഇ ഐ . സി . സി./ 2007 - 08. 


പ്രവർത്തിയുടെ ഏകദേശ വിവരണം 
മൺപണി - 15800 ഘന മീറ്റർ 
ജിയോഫാബ്രിക് ഫിൽറ്റർ - 20800 ചതുരശ്ര മീറ്റർ 
കരിങ്കല്ല് - 50 കി. - 150 കി . - 14874 ഘന മീറ്റർ 
കരിങ്കല്ല് - 30 കി. - 100 കി. - 6800 ഘന മീറ്റർ 

വേല യാ വശ്യമായ ഗാബിയോൺ ബോക്സുകൾ 
ഡിപ്പാർട്ട് മെന്റ് ല ഭ്യ മാക്കി തുക ഈടാ ക്കു ന്ന താ ണ് . 
ഏതെങ്കിലും സാഹ ചര്യ ത്തിൽ ഡിപ്പാർട്ടുമെന്റിന് ഗാബി 
യോൺ ബോക്സകൾ ലഭ്യമാക്കാൻ സാധിക്കാതെ വരികയാ 
ണെങ്കിൽ കരാറുകാരൻ ഇവ ലഭ്യമാക്കി പണി പൂർത്തീകരിക്കേ 
ണ്ടതണ്. ഇതിന് ടെണ്ടർ എക്സസ്നൽകുന്നതല്ല. 
പ്രവർത്തിക്ക് ആവശ്യമായ ഉപകരണങ്ങളും 

- യന്ത്ര സാമഗ്രികളും 
1. കെയിൻ 5ടൺ ബൂമിന്റെ നീളം 80 -110 - 2 എണ്ണം 
2. എസ്കവേറ്റർ 
3. ന്യൂമാറ്റിക് ഡില്ലർ 
4. എയർ കമ്പസ്സർ 
5. ജാക്ക് ഹാമർ 
6. ടിപ്പർ 
7. ജനറേറ്റർ സെറ്റ് 
- 8. ടോട്ടൽ സ്റ്റേഷൻ 
9. വെൽഡിങ് പ്ലാന്റ് 


|| 


| 


| 


|| 


| 


| 


|| 


- മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെ ദർഘാസ് സംബന്ധിച്ച് 
എല്ലാ വ്യവസ്ഥകളും മേൽ ദർഘാസിനും ബാധകമായിരിക്കും. 
ഈ ദർഘാസുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശദീകരണ 
ങ്ങൾക്കും താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനുമായി ബന്ധ 
പ്പെടേണ്ടതാണ്. ( ഫോൺ 0487 - 2332465) 

നിബന്ധനകൾ 


കേരള ജലസേചന വകുപ്പിലെയോ പൊതു മരാമത്ത് 
- വകുപ്പിലെയോ എ ക്ലാസ്സ് രജിസ്ട്രേഷനുളളവരും പ്രവർത്തി 
കൾ ഏറ്റെടുത്ത് നട ത്തു ന്ന തിൽ പരി ച യ സ മ്പ ന്നരും 
സാമ്പത്തികശേഷിയുള്ള കരാറുകാർ സ്ഥാപനങ്ങൾക്ക് മുൻ 
യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുളള ദർഘാസുകൾ 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 
വൈകു ന്നേരം 4 മണി വരെ ദർഘാസ് പമാ ണ ത്തിന്റെ 


ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത 
നിർണ്ണയിച്ച് അംഗീകരിക്കാത്ത കരാറുകാരുടെയും സ്ഥാപന 
ങ്ങളുടെയും പ്രവർത്തിക്കുളള ദർഘാസുകൾ തുറക്കാതെ 
തന്നെ നിരസിക്കുന്നതും ആയവ അപേക്ഷകൻ രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ നിശ്ചിത രശീതിൻപടി തിരികെ കൊടുക്കുന്ന 
തു മാ ണ്. സെക്യൂ രിറ്റി ഡിപ്പോ സിറ്റിനു പുറമെ പത്തു 
ശതമാനം ബാങ്ക് ഗ്യാരണ്ടി കൂടി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ 
നൽകേണ്ടതാണ്. 

കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ 
തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 

2003- ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( VAT ) ആക്റ്റ് , 
2005 - ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( VAT) റൂൾസ് 
എന്നിവ ഈ കരാർ പ്രവർത്തികൾക്ക് ബാധകമായിരിക്കും. 

19 - 8 - 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ( പി ) 84 / 97 / 
പി. ഡബ്ലിയു . ആന്റ് ടി. യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും 
9 - 6- 1999- ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ( എം .എസ്.) 43 /99/ 
ഐ ആർ ഡി യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും കേരള 
പൊതു മരാമത്ത്/ ജല സേചന വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മറ്റെല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


(2 ) 


No . P . Q . 5 / S . E .I. C . C ./ 2007-08 . 


28th January 2008. 


വിലയായ 4,000 രൂപ + മൂല്യ വർദ്ധിത നികുതി പണമായടച്ച് 
വാങ്ങാവുന്നതാണ്. കൂടുതൽ കോപ്പികൾ ആവശ്യമുളളവർ 
കോപ്പി ഒന്നിന് 2 , 000 രൂപ + മൂല്യ വർദ്ധിത നികുതി 
പണമായടച്ച് വാങ്ങാവുന്നതാണ്. 

-- തൽപരരായ കരാറുകാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ 
ഉദ്ദേശിക്കുന്ന പ്രവർത്തികളുടെ അമ്പതു ശത മാ ന ത്തിൽ 
കുറയാത്ത തുകയ്ക്കുള്ളഒറ്റ പ്രവർത്തി കഴിഞ്ഞ 5 വർഷത്തി 
നുളളിൽ തൃപ്തികരമായി ചെയ്തുതീർത്തിട്ടുളളവരും ആയിരി 
ക്കണം. മേൽ വിവിരിച്ച പ്രകാരം ചെയ്തു തീർത്തിട്ടുളള 
പ്രവർത്തിയുടെ എഗി മെ ന്റ് അധികാരി നൽകുന്ന 
സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
ഇതിൽ വീഴ്ച വരു ത്തു ന്ന വർക്ക് മു ൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവർത്തി ക്കു മു ളള ദർഘാ സു കൾ 
നൽകുന്നതല്ല . സാക്ഷിപത്രത്തിൽ ചെയ്തു തീർത്തിട്ടുളള 
പ്രവർത്തികളുടെ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധ 
മായും ഉണ്ടായിരിക്കണം. 

താൻ ഏറ്റെടുത്തിട്ടുളള പണികൾ ഒന്നുംതന്നെ തന്റെ 
കുറ്റംമൂലം റദ്ദാ ക്ക പ്പെട്ടിട്ടില്ല എന്ന് പസ് താ വിച്ചിട്ടു ഇള 
സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

യാതൊരു കാരണവശാലും മുൻ യോഗ്യതാ നിർണ്ണയ 
ത്തിനും പ്രവർത്തിക്കുമുളള ദർഘാസുകൾ ഫാറം വിൽപ്പന 
യുടെ അവസാനദിവസം ഉച്ചതിരിഞ്ഞു നാലുമണിക്കുശേഷം 
ലഭിക്കുന്നതല്ല. 

പൂരിപ്പിച്ച ചോദ്യാവലികൾ അടങ്ങിയ മുൻ യോഗ്യതാ 
ദർഘാസ് ഫാറങ്ങളും (മൂന്നു കോപ്പി- ഒരു അസ്സലും രണ്ടു 
പകർപ്പു ക ളും ) സൂപ ണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറത്തക്ക 
വിധത്തിലുളള നിരതദ്രവ്യവും അമ്പത് രൂപയിൽ കുറയാത്ത 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടിയും കൂടി ഒറ്റ കവറിൽ 
മുദ്രവച്ച് കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും മുൻ 
യോഗ്യതാ നിർണ്ണയ ദർഘാസ് എന്ന്ആലേഖനം ചെയ്തതും 
പ്രവർത്തിക്കുളള ദർഘാസുകൾ മറ്റൊരു കവറിൽ മുദ്രവച്ച് 
കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും പ്രവർത്തിക്കുളള 
ദർഘാസ് എന്ന്ആലേഖനം ചെയ്ത്രണ്ടു കവറും കൂടി 
ഒറ്റ കവറിലാക്കി മുദ്രവച്ച് പ്രവർത്തിയുടെ പേരും മറ്റും 
ആലേഖനം ചെയ്ത്താഴെ ഒപ്പുവച്ചിട്ടുളള ഉദ്യോഗസ്ഥന്റെ 
കാര്യാലയത്തിൽ അതിനായി നിശ്ചയിച്ചിട്ടുള്ള അവസാന 
തീയതിക്കും സമയത്തിനും മുമ്പായി കിട്ടത്തക്കവിധം രജി 
സ്റ്റേർഡ്/ സ്പീഡ് തപാലിൽ അയക്കേണ്ടതാണ്. ( കൊറിയർ 
സ്വീകരിക്കുന്നതല്ല.) താമസിച്ചു ലഭിക്കുന്നതും രജിസ്റ്റേർഡ്/ 
സ്പീഡ് തപാലിൽ അല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . തപാലിൽ 
ഉണ്ടാകാവുന്ന കാലതാമസത്തിന് ഈ ഡിപ്പാർട്ടുമെന്റ്ഉത്തര 
വാദിയായിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
ദിവസം പൊതു അവധി ആയാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. 

-മുൻ യോഗ്യതാ നിർണ്ണയത്തിനുളള ദർഘാസുകൾ മാത്രം 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകിട്ട് 
മൂന്ന് മണിക്ക് തുറ ക്കു ന്നതും ജല സേ ചന വകുപ്പ് 
ചീഫ്എഞ്ചിനീയർമാരുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും 
അംഗീകാരത്തിനുമായി അയയ്ക്കുന്നതുമാണ്. ചീഫ്എഞ്ചിനീ 
യർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത നിർണ്ണയിച്ച് അംഗീകരി 
ക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ 
മാത്രം പിന്നീട് തുറക്കുന്നതായിരിക്കും. അപ്രകാരം പ്രവർത്തി 
ക്കുളള ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി രജിസ്റ്റേർഡ് തപാലിൽ അറിയിക്കു 
ന്നതായിരിക്കും. 


The Superintending Engineer, Irrigation Central 
- Circle , Thrissur, on behalf of the Governor of Kerala , 

invites bids for pre- qualification and competitive tender for 
award of work in separate sealed covers for the following 
work from Registered “ A ” Class contractors/ Firms of 
Kerala Irrigation Department/KPWD., who are financially 
stable . Intending Contractors/firms should have previous 
experience of completing at least one single work for an 
amount of 50 % estimate value of the work intended to be 
executed . 

P. Q . No. 7/ S.E .I. C. C ./2007 -08. 
Name of work — TRP — Consolidation of river banks 

improvements to the right bank of Chettuva River 
from Chettuva Padam to Chettuva Azhi including 
construction of river bank road and other C . D . 
works in Kadappuram Panchayath in Thrissur 
| District- Reach 1 . (Retender ) 
Estimate P . A . C . - -Rs. 1, 71 , 36 ,448 
E. M.D . -- Rs. 50, 000 . 

| Date and time of sale of tender form - 25 - 2 - 2008 , 
11 a. m . to 29 - 2 - 2008 , 4 p . m . 

Date and time of of receipt of tender ( By Regd . 
- Post only ) - Upto 2 .30 p . m . on 7 -3 - 2008. 

Opening date and time of tender ( P. Q . bid only) - 
- 3 p . m . on 7 - 3 - 2008 . 

Time of completion — 15 months. 

Any clarification required as regard to this tender can 
be obtained from the undersigned . ( Phone No . 
0487- 2332465) . 


aggreement, estimate/revised estimate amount of the work . 
The contractors/ firms should attach an affidavit along with 
the PQ documents stating whether or not any works 
carried out by him or them were terminated due to his/ 
their fault. 


Minimum amount of the Completion Certificate, 
obtained from the agreement executing authority, for a 
single work executed within the last 5 years , 
Rs. 86 ,00 , 000 . 
The project includes the following principal 

work items 
Sl.No. Description of works 

Approx . qty. 
1. Putting up ring bund 

- 120 m 
2 . Earth work 

— 3604 m 
3. Supplying and stacking rubble 
20 – 40 dm3 

470 m 
4 . Dry rubble masonry 

2460 m3 
Randum rubble masonry 

650 m 
6 . Supply and fixing 1:2 :4 R .C .C . 
posts 

1370 Nos. 
7 . Cement concrete works 

562 m 
8 . Piling 

912 m 
9 . Reinforcement for R .C .C . work — 349 Qtl. 
10. Supplying and filling sea sand - 71 m3 


The following are the essential plants and equipments 

required for the Construction 
1. Dewatering pump 10 HP 

– 2 Nos 
5 HP 

3 Nos 
2 . Concrete Mixer ( 0 .28 to 0 .34 m3 ) - 3 Nos. 
3. Concrete vibrator with accessories 

4 Nos. 
4 . Compressor (200 to 300 Cfm ) 

1 No . 
5 . Dozzer/pocklain / JCB 

1 No. 
6 . Pile driving equipment 

1 No. 
7 . Lorry / Tipper 

4 Nos . 
8 . Road Roller 

1 No. 


The PQ documents and tender documents will not be 
issued after 1 p .m . on last issue date under any 
circumstances . The duly filled up pre - qualification 
documents 3 Nos.( one No. original and two duplicate ) 
along with EMD and preliminary agreement in one sealed 
cover and tender for work in another sealed cover, writing 
clearly over the cover specifying whether it contains PQ 
documents / tender documents with name of bidder and 
name of work and then enclosing these two covers in a 
single cover duly superscribing the name of work and the 
name of contractor and send the same by registered post/ 
speed post (courier will not be accepted ) so as to reach 
the office of the undersigned before 1 p .m . on the last 
date fixed for receipt. The PQ documents and tender 
documents received after the time notified above will not 
be considered under any circumstances. The tenders 
received after the stipulated date and time due to postal 
delays, or any other reason will not be considered . The 
department shall not be responsible for postal delays . 
Tender through courier service or directly will not be 
accepted . The department reserves the right to deny pre 
qualification to any of the applicants and to reject the 
tender submitted by any of the applicant without assigning 
any reason thereto . If the last date of receipt of the tender 
happens to be a holiday, tenders will be received upto the 
stipulated time on the next working day. Preliminary 
agreement on stamp paper worth Rs . 50 duly filled up 
and signed and sufficient Earnest Money Deposit duly 
pledged in favour of Superintending Engineer, Irrigation 
Central Circle, Thrissur, should be enclosed along with 
the pre - qualification documents sealed cover for the 
work . Tenders received without the above mentioned 
documents shall summarily be rejected . 

The pre - qualification documents alone will be opened 
on the P . Q . bid opening date . After evaluation in the 
office of the undersigned, the same will be submitted to 
the Chief Engineer, for approval and final selection by the 
Pre - qualification Committee of Chief Engineers. Only 
those tenders, for works submitted by the contractors / firms 
who are pre- qualified by the Chief Engineer s Committee 
shall be opened and scrutinized later on . Tenders of 
works of contractors/firms who have not been pre- qualified 
will be summarily rejected without opening and the 
unopened tenders will be returned to the tenderers on 
proper receipt. 


CONDITIONS 


Registered “ A ” Class Contractors/ Firms in Kerala 
Irrigation Department or KPWD who have experience in 
carrying out large works and who consider themselves 
capable of carrying out the work may obtain 
Pre -Qualification documents and the tender documents 
from the office of the undersigned on any working day 
between 11 a .m . and 4 p .m . as detailed below on 
payment of Rs. 4 ,000 + VAT in cash directly. Those who 
require further copies of the documents may pay 
Rs. 2,000 + VAT for each additional copy . 

Prospective contractors /firms should have completed at 
least one work of 50 % estimate value of the work now 
tendered , within the last five years. A certificate to this 
effect from the agreement executing authority of the 
completed work shall invariably be submitted along with 
the application for P. Q . documents and tender documents , 
failing which the P . Q . documents will not be issued to 
him . The certificate should contain the details such as, 
name of work , Agreement No., date of starting the work , 
date of completion , time of completion as per original 


The date and time of opening of tenders of work of 
contractors/ firms who are pre -qualified will be intimated to 
the concerned well - in advance . Besides security deposit, 
10 % Bank Guarantee should be submitted by the selected 
bidder at the time of executing agreement. One per cent of 
the value of work done shall be recovered and released to 
the Kerala Construction Workers Welfare Fund from each 


ടി പ്രവർത്തിക്ക് താഴെ പറയുന്നവയിൽ കുറയാതെയുളള 
ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും അവശ്യം 

വേണ്ടിവരുന്നതാണ് 


2 എണ്ണം 
3 എണ്ണം 


3 എണ്ണം 


bill at the time of payment. The Kerala Value Added Tax 
Act, 2003 and the Kerala Value Added Tax Rules, 2005 
shall be applicable to these works contracts . All the 
conditions contained in G . O . ( P ) No . 84 /97 dated 
19 - 8 - 1997 G. O . ( P ) No. 13 / 98 /PWD . dated 21 - 2 - 1998 and 
G O . ( Ms.) No. 43 / 99 / IRD dated 9 - 6 - 1999 and other rules 
prevailing with regard to tender for works in Irrigation 
Department and PWD will be applicable for this tender 
also . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടിസൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ജല സേചന മദ്ധ്യ മേ ഖല , തൃശ്ശൂർ താഴെ വിവ രി ക്കുന്ന 
പ്രവൃത്തിക്കുവേണ്ടി മുൻ യോഗ്യത നിർണ്ണയത്തിനും പ്രവൃത്തി 
ക്കുമുള്ള മത്സരസ്വഭാവമുളള ദർഘാസുകൾ താഴെ സൂചിപ്പി 
ക്കുന്ന പ്രവൃത്തി ഏറെറടുത്ത് നടത്തുന്നതിൽ പരിചയ 
സമ്പ ന്നരും സാമ്പ ത്തി ക ശേ ഷി യു ള ള വ രും കേരള 
ജലസേചന വകുപ്പിലെയോ/ പൊതുമരാമത്ത് വകുപ്പിലെയോ 
“ എ ക്ലാസ് രജിസ്ട്രേഷനുള്ളവരും താഴെ വിവരിക്കുന്ന 
പ്രവൃത്തിയുടെ അടങ്കൽ തുകയുടെ അൻപതു ശത മാ ന 
മെങ്കിലും അടങ്കൽ തുകയ്ക്കുള്ളഒററ പ്രവൃത്തി കഴിഞ്ഞ 
അഞ്ചുവർഷത്തിനുള്ളിൽ തൃപ്തികരമായി ചെയ്തു തീർത്തിട്ടു 
ളളവരുമായ കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ്നമ്പർ - പി . ക്യു . 7 /എസ്. ഇ . ഐ . സി . സി./2007 -08 
പ്രവൃത്തിയുടെ പേര്- ടി. ആർ. പി . - നദിക്കര ബലപ്പെടു 

ത്തുന്ന പണി - തൃശ്ശൂർ ജില്ലയിലെ കടപ്പുറം പഞ്ചാ 
യത്തിലെ ചേറ്റുവ പുഴയുടെ ചേറ്റുവ പാടം മുതൽ 
ചേറ്റുവ അഴിവരെ, വലതുകരയുടെ പുനരുദ്ധാരണവും, 
നദീതടപാതയുടെയും കലുങ്കുകളുടെയും ഓടകളു 

ടെ യും മററും പണികൾ - ഭാഗം ഒന്ന് ( പു നർ 
ദർഘാസ്). 
അടങ്കൽ തുക -രൂപ 1,78,00, 000. 
നിരതദ്രവ്യം- - രൂപ 50,000. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 15 മാസം. 


1. വെളളം നീക്കുന്നതിനു വേണ്ടി 10 
കുതിര ശക്തിയുളള പമ്പ്സെററ് 

5 കുതിര ശക്തിയുളള പമ്പ്സെററ് 
2. കോൺക്രീറ്റ് മിക്സർ ( 0.26 മുതൽ 

0.34 ഘന മീററർ) 
- കോൺക്രീററ് വൈബ്രേറററും 

മററ് സാമഗ്രികളും 
- കമ്പസർ (200 മുതൽ 300 സി .എഫ്. എം . ) - 
-- ഡോസർ, പ്രാക്ലയിൻ, ജെ . സി . ബി . 

ഓരോന്നും 
6. പൈൽ ഡവിംഗ് എക്യുപ്മെന്റ് 
7. ലോറി/ ടിപ്പർ 
8. റോഡ് റോളർ - 10 ടൺ 


4 എണ്ണം 
1 എണ്ണം 


1 എണ്ണം 
1 എണ്ണം 
4 എണ്ണം 
1 എണ്ണം 


ദർഘാസ് ഫാറങ്ങളുടെ വിൽപ്പനയുടെ തീയതിയും 
സമയവും - 25 - 2 - 2008 രാവിലെ 11 മണി മുതൽ 29 - 2 - 2008 
ഉച്ചതിരിഞ്ഞ് 4 മണി വരെ. 


- ദർഘാസ് സ്വീകരിക്കൽ ( രജിസ്റർഡ് തപാലിൽ 
മാത്രം) - 7 - 3 - 2008 ഉച്ചയ്ക്ക് 2.30 മണി വരെ. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ( പി . ക്യു . 
ബിഡ് മാത്രം) - 7 - 3- 2008 ഉച്ചതിരിഞ്ഞ് 3 മണി. 


-- മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെ ദർഘാസ് സംബന്ധിച്ച് 
എല്ലാ വ്യവസ്ഥകളും മേൽ ദർഘാസിനും ബാധകമായിരിക്കും. 
ഈ ദർഘാ സു മാ യി ബന്ധ പ്പെട്ട എല്ലാ വിധ വിശ ദീ 
കരണങ്ങൾക്കും താഴെ ഒപ്പിട്ടിട്ടുളള ഉദ്യോഗസ്ഥനുമായി 
ബന്ധപ്പെടേണ്ടതാണ്. ( ഫോൺ 0487 - 2332465 ) 


നിബന്ധനകൾ 


അപേക്ഷകർ സമർപ്പിക്കേണ്ട ലഭിച്ച കംപ്ലീഷൻ സർട്ടിഫി 

ക്ക റ റിൽ ( എ ഗിമെന്റ് അധികാ രി യിൽ നിന്നും) 
കഴിഞ്ഞ അഞ്ച് വർഷത്തിനുളളിൽ ഒററ പ്രവൃത്തി 
യായി തീർത്ത പ്രവൃത്തിയുടെ കുറഞ്ഞ തുക - 
രൂപ 86, 00 ,000 


കേരള ജലസേചന വകുപ്പിലെയോ/ പൊതുമരാമത്തു 
വകു പ്പിലയോ " എ ക്ലാസ് രജി സ് ട്രേ ഷ ന ള ള വരും 
പ്രവർത്തികൾ ഏറെറടുത്തു നടത്തുന്നതിൽ പരിചയസമ്പ 
ന്നരും സാമ്പത്തികശേഷി യു ളള കരാറുകാർ / സ്ഥാപ ന 
ങ്ങൾക്ക് മുൻയോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള 
ദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാ 
ലയത്തിൽ നിന്നും പ്രവർത്തിദിവസങ്ങളിൽ രാവിലെ 11 മണി 
മുതൽ വൈകുന്നേരം 4 മണി വരെ ദർഘാസ് പ്രമാണത്തിന്റെ 
വിലയായ 4,000 രൂപ + മൂല്യ വർദ്ധിത നികുതി പണമായടച്ച് 
വാങ്ങാവുന്നതാണ്. കൂടുതൽ കോപ്പികൾ ആവശ്യമുളളവർ 
കോപ്പി ഒന്നിന് 2 , 000 രൂപ + മൂല്യ വർദ്ധിത നികുതി 
പണമായടച്ച് വാങ്ങാവുന്നതാണ്. 


പ്രവർത്തിയുടെ ഏകദേശ വിവരണം 
1. റിംഗ് ബണ്ട് നിർമ്മാണം - - നീളം 120 മീ. 
2. മൺപണി 

-- -- 3604 ഘന മീ . 
3. 20 മുതൽ 40 ഘന ഡെസിമീററർ 

വരെയുളള കരിങ്കല്ല് വിതരണവും 
അട്ടിയിടലും 

470 ഘന മീ . 
4. കരിങ്കല്ല് പാകൽ 

2460 ഘന മീ . 
5. കരിങ്കല്ല് പണി 

650 ഘന മീ . 
കമ്പിയിട്ടു ബലപ്പെടുത്തിയ 
- സിമന്റ് കോൺക്രീററ് പോസ്റ് - 1370 എണ്ണം 
7. സിമന്റ് കോൺക്രീററ് പണി - 562 ഘന മീ. 
8. പൈലിംഗ് 

912 മീ . 
, സിമന്റ് കോൺക്രീററ് 
- പണിക്കുള്ള കമ്പി 

- 349 ക്വിന്റൽ 
10 . കടൽതീരമണൽ വിതരണവും 
നികത്തലും 

- 71 ഘന മീ . 


തൽപ്പരരായ കരാറുകാർ സ്ഥാപനങ്ങൾ ഏറെറടുക്കാൻ 
ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ അൻപതു ശതമാനത്തിൽ 
കുറയാത്ത തുകയ്ക്കുള്ള ഒററ പ്രവർത്തി കഴിഞ്ഞ അഞ്ചു 
വർഷത്തിനുളളിൽ തൃപ്തികരമായി ചെയ്തു തീർത്തിട്ടുള്ള 
വരും ആയി രി ക്ക ണം . മേൽ വിവരിച്ച പ്രകാരം ചെയ്ത് 
തീർത്തിട്ടു ളള പ്രവർത്തിയുടെ എ ഗി മെന്റ് അധികാരി 
നൽകുന്ന സാക്ഷ്യപത്രം അപേക്ഷയോടെപ്പം ഹാജരാക്കേണ്ട 
താണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ നൽകുന്ന 
തല്ല. സാക്ഷ്യപത്രത്തിൽ ചെയ്തു തീർത്തിട്ടുള്ള പ്രവർത്തിക 
ളുടെ താഴെ വിവരിക്കുന്ന കാര്യ ങ്ങൾ നിർബന്ധ മായും 
ഉണ്ടായിരിക്കണം. 


Gaz. No . 7 /2008/DTP. (Irrigation ) 


താ ൻ ഏറ്റെടു ത്തിട്ടുള്ള പണികൾ ഒന്നും ത ന്നെ 

മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
തന്റെ കുറ്റംമൂലം റദ്ദാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താവിച്ചിട്ടുള്ള ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകിട്ട് 
സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. മൂന്നു മണിക്ക് തുറക്കുന്നതും ജലസേചന വകുപ്പ് ചീഫ് 

എ ബി നീ യ ർമാരുടെ കമ്മിറ്റി യു ടെ പരി ഗ ണ ന യ് ക്കും 
-- യാതൊരു കാരണവശാലും മുൻ യോഗ്യതാ നിർണ്ണയ 

അംഗീകാരത്തിനുമായി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീ 
ത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ ഫാറം വിൽപ്പന 

യർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത നിർണ്ണയിച്ച് അംഗീകരി 
യുടെ അവസാനദിവസം ഉച്ചതിരിഞ്ഞ് നാലുമണിക്കുശേഷം 

ക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ 
ലഭിക്കുന്നതല്ല. 

മാത്രം പിന്നീട് തുറക്കുന്നതായിരിക്കും. അപ്രകാരം പ്രവർത്തി 
-- പൂരിപ്പിച്ച ചോദ്യാവലികൾ അടങ്ങിയ മുൻ യോഗ്യതാ 

ക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ദർഘാസ് ഫാറങ്ങളും (മൂന്നു കോപ്പി- ഒരു അസ്സലും രണ്ടു 

ബന്ധപ്പെട്ടവരെമുൻകൂട്ടി രജിസ്റ്റേർഡ് തപാലിൽ അറിയിക്കുന്ന 
പകർപ്പുകളും) സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്കു മാറത്തക്കവിധ 

തായിരിക്കും. 
ത്തിലുള്ള നിരതദ്രവ്യവും അൻപതു രൂപയിൽ കുറയാത്ത ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത നിർണ്ണ 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടിയുംകൂടി ഒറ്റ കവറിൽ യിച്ച് അംഗീകരിക്കാത്ത കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
മുദ്രവച്ച് കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും മുൻ | പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
യോഗ്യതാ നിർണ്ണയ ദർഘാസ് എന്ന്ആലേഖനം ചെയ്തതും ന്നതായിരിക്കും. ആയവ അപേക്ഷകൻ രേഖാമൂലം ആവശ്യ 
പ്രവർത്തിക്കുള്ള ദർഘാസുകൾ മറ്റൊരു കവറിൽ മുദ്ര വച്ച് പ്പെട്ടാൽ നിശ്ചിത രശീതിൻപടി തിരികെ കൊടുക്കുന്നതുമാണ്. 
കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും പ്രവർത്തിക്കുള്ള 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനു പുറമേ പത്തു ശതമാനം ബാങ്ക് 
ദർഘാസ് എന്ന്ആലേഖനം ചെയ്ത്രണ്ടു കവറുംകൂടി ഒറ്റ 

ഗ്യാരണ്ടികൂടി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ നൽകേണ്ടതാണ്. 
കവറിൽ ആക്കി മുദ്ര വച്ച് പ്രവർത്തിയുടെ പേരും മറ്റും - കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ 
ആലേഖനം ചെയ്ത്താഴെ ഒപ്പ് വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ നിന്നും 
കാര്യാലയത്തിൽ അതിനായി നിശ്ചയിച്ചിട്ടുള്ള അവസാന പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 
തീയതിക്കും സമയത്തിനും മുമ്പായി കിട്ടത്തക്കവിധം രജി - 2003- ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( വാററ്) ആക്ട് , 
സ്റ്റേർഡ്/ സ്പീഡ് തപാലിൽ അയയ്ക്കേണ്ടതാണ് ( കൊറിയർ 2005 - ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( വാറ്റ്) റൂൾസ് 
സ്വീകരിക്കുന്നതല്ല ). താമസിച്ചു ലഭിക്കുന്നതും രജിസ്റ്റേർഡ്/ എന്നിവ ഈ കരാർ പ്രവർത്തികൾക്ക് ബാധകമായിരിക്കും. 
സ്പീഡ് തപാലിൽ അല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകൾ 

19 -8 - 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ. ( പി ) 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. തപാലിൽ 

84/ 97 പി . ഡബ്ല . ആന്റ് ടിയിൽ പറയുന്ന എല്ലാ വ്യവസ്ഥ 
ഉണ്ടാ കാ വുന്ന കാലതാ മ സ ത്തിന് ഈ ഡിപ്പാർട്ടുമെന്റ് 

കളും 9 - 6 - 1999 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ . 
ഉത്ത ര വാ ദിയാ യി രിക്കു ന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന ( എം . എസ്.) 43 / 99 / ഐ . ആർ. ഡി . യിൽ പറയുന്ന എല്ലാ 
അവസാന ദിവസം പൊതു അവധി ആയാൽ തൊട്ടടുത്ത വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
(പവർത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ - ദർഘാസുകളെ സംബന്ധിച്ച കാലാകാലങ്ങളിൽ പുറപ്പെടു 
സ്വീകരിക്കുന്നതാണ്. 

വി ക്കുന്ന മറ്റെല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


Irrigation Central Circle, 
Thrissur. 


| ( Sd.) 
Superintending Engineer. 


